Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . രജി. നമ്പർ 
KL/TV ( N ) /12 / 2009 - 2011 


പ 


VERNME 


ാർ 


ം സ 
VENT OF KE 


KERALA 


नत्यमन अपत 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


12th January 2010 
2010 ജനുവരി 12 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


വാല്യം 55 | 


വി 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


22nd Pousha 1931 
1931 പൌഷം 22 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ് പരസ്യം 


നമ്പർ എഇ -( 3) 663 / 09 . 


2009 ഡിസംബർ 28. 


- കേരള ഗവർണ്ണർക്കുവേണ്ടി തിരുവനന്തപുരം അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി) താഴെപ്പറയുന്ന പ്രവൃത്തി 
കൾക്ക് നിശ്ചിത യോഗ്യ ത യുള്ള അംഗീകൃത കരാ റു 
കാരിൽനിന്നും മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ മുദ്രവച്ച 
ക വറുകളിൽ ക്ഷണിച്ചു കൊള്ളുന്നു . കവറിന്റെ പുറത്ത് 
പ്രവൃത്തിയുടെ പേര് എഴുതിയിരിക്കേണ്ടതാണ്. ദർഘാസുകൾ 
30 - 1- 2010 വൈകുന്നേരം 3 മണിവരെ ഈ ആഫീസിൽ 
സ്വീകരിക്കുന്നതും അന്നേദിവസം 3.30 - ന് ഹാജരുള്ള കരാറു 
കാരുടെയോ അവർ രേഖാമൂലം അധികാരപ്പെടുത്തുന്ന ഏജന്റു 
മാരുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. പ്രസ്തുത 
ദിവസം ഏതെങ്കിലും കാരണവശാൽ അവധി ദിവസമായാൽ 
അടുത്ത പ്രവർത്തിദിവസം മുകളിൽ പറഞ്ഞ വ്യവസ്ഥയിലും 
സമയത്തും ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമാണ്. 


ക്രമ പ്രവൃത്തിയുടെ പേരും 

നിരതദ്രവ്യം 
നമ്പർ അടങ്കൽ തുകയും 

രൂപ 
(2 ) 

- ( 3 ) 
വെള്ളായണി ആർ. റ്റി . റ്റി . സെന്ററിൽ 

ട യി നിംഗ് ഹാൾ ന വീ ക ര ണം 
രൂപ 4, 10 ,000 

10 ,250 
ക ഴ ക്കൂട്ടം ആർ. എ . റ്റി . റ്റി . സി . യിൽ 
അ ധിക സൗകര്യം ഏർപ്പെടു ത്തൽ 
രൂപ് 3, 37 , 000 

8 , 450 
എസ്.എച്ച്. എം . - പെരിങ്ങമ്മല ബനാന 
നഴ്സറിയിൽ കമ്പിവേലി നിർമ്മാണം 
രൂപ 2, 15,000 

5 , 400 
എസ്. എച്ച്. എം . - പെരിങ്ങമ്മല ബനാന 
നഴ്സറിയിൽ സീഡ് സ്റ്റോറും സെയിൽസ് 
കൗണ്ടറും നിർമ്മാണം -രൂപ 2,12,000 

5 , 300 
എസ്.എച്ച്. എം . - പെരിങ്ങമ്മല ബനാന 
ന ഴ് സ റി യി ൽ പ ഷ യ് ഡ് ഹ ൗ സ് 
നിർമ്മാണം - രൂപ 2,02,000 

5, 100 


- 


5 . 


Gaz. No.2 /2010/DTP (Agriculture ). 


KERALA GAZETTE 


[ PART III 


6 


ക ഴ ക്കൂട്ടം ആർ. എ . റ്റി . റ്റി . സി . യിൽ 

ട യി നിം ഗ് ഹാ ൾ ന മ്പ ർ 2 - ന 
അറ്റകുറ്റപ്പണികൾ - എസ്. എച്ച്. എം . 
രൂപ 1,75 ,000 
എസ്. എച്ച്. എം . - പെരിങ്ങ മ്മല ബനാന 
നഴ്സറിയിൽ ഗ്രീൻ ഹൗസ് നിർമ്മാണം - 
രൂപ 1, 00,000 


4 ,400 


7 


കരാറുകാരുടെയോ അവർ രേഖാമൂലം അധികാരപ്പെടുത്തുന്ന 
ഏജന്റു മാരുടെയോ സാന്നിദ്ധ്യത്തിൽ തുറ ക്കു ന്നതാണ്. 
പ്രസ്തുത ദിവസം ഏതെങ്കിലും കാരണ വശാൽ അവധി 
ദിവസം ആയിരുന്നാൽ അടുത്ത പ്രവർത്തി ദിവസം മുകളിൽ 
പറഞ്ഞ വ്യവസ്ഥയിലും സമയത്തും തുറക്കുന്നതാണ്. 

ക്രമ ടെണ്ടർ നമ്പരും പ്രവർത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ - പേരും അടങ്കൽ തുകയും 

- രൂപ 
1 എഇ (2 ) 356 /2009 - പന്തളം ഫാമിലെ ശർക്കര 

നിർ മ്മാ ണ യൂ ണിറ്റിന്റെ സ ക ര്യം 
വർദ്ധിപ്പിക്കൽ - രൂപ 4,50 ,000 

11,250 
2 എഇ (2) 612 /2009 - പന്തളം ഫാമിലെ തൊഴുത്ത് 

വിപുലീകരണം - രൂപ 76,000 
3 എഇ ( 2) 490/2009 - പുല്ലാട് ഫാമിലെ കുളത്തിന്റെ 
നിർമ്മാണം - രൂപ 8,00 , 000 

20 ,000 
-- എഇ ( 2 ) 558 /2009 - പുല്ലാട് ഫാമിലെ പമ്പ് 
ഹൗസിന്റെ നിർമ്മാണം --രൂപ 60,000 

1,500 


2 ,500 


1, 900 


ദർ ഘാസ് ഫോറത്തിന്റെ വില - കമ ന മ്പർ 1- ന് 
രൂപ 850 + വി . നി., കമനമ്പർ 2 - ന് രൂപ 700 + വി. നി ., കമന 
മ്പർ 3 - നും 4 - നും രൂപ 450 + വി. നി ., ക്രമ നമ്പർ 5, 6, 7 
ഇവയ്ക്ക് രൂപ 400 + വി. നി . 

പണി തീർക്കേണ്ട കാലാവധി മൂന്ന് മാസം. 

ദർഘാസ് പ്രമാണം തിരുവനന്തപുരം വെള്ളായണിയിലുള്ള 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി) കാര്യാലയ 
ത്തിൽനിന്നും 29 - 1 - 2010 ഒരു മണിവരെ ലഭിക്കുന്നതാണ്. 
ദർഘാസ് പ്രമാണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ 
സമർപ്പിക്കേണ്ടതും നിശ്ചിത തുക വില്പന നികുതിയടക്കം 
ഈ ആഫീസിൽ അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ദർഘാസ് 
പ്രമാണത്തിന്റെ വില യാതൊരു കാരണവശാലും മടക്കി 
കൊടുക്കുന്നതല്ല . ദർഘാസ് പ്രമാണം അംഗീകൃത കരാറു 
കാർക്കുമാത്രം നൽകുന്നതും ആയത് കൈമാററം ചെയ്യാൻ 
പാടില്ലാത്തതുമാണ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
(കൃഷി), തിരുവനന്തപുരം എന്ന പേരിലടച്ച നിശ്ചിത തുക 
യുടെ ബാങ്ക് ഡാഫ്റ്റ് നിരതദ്രവ്യമായി ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത നിര ത ദ വ്യമില്ലാത്തതും 
താമസിച്ചു ലഭിക്കുന്നതുമായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 
ദർഘാസിനോടൊപ്പം അമ്പതുരൂപ മുദ്രപത്രത്തിൽ പ്രിലിമിനറി 
എഗ്രിമെന്റ് നിശ്ചിത ഫോറത്തിൽ സമർപ്പിക്കേ ണ്ട താണ്. 
പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസിനെ സംബന്ധിക്കുന്ന 
എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 


ദർ ഘാസ് ഫോറത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 
രൂപ 900 + 12. 5 % വി . നി ., കമ ന മ്പർ 2 - നും 4 - നും 
രൂപ 400 + 12.5 % വി. നി., ക്രമനമ്പർ 3- ന് രൂപ 1, 500 + 12.5 % വി. നി . 

പണി തീർക്കേണ്ട കാലാവധി 3 മാസം. 

ദർഘാസ് പ്രമാണം പത്തനംതിട്ട ജില്ലയിൽ പന്തളത്ത് 
കട യ് ക്കാട്ടുള്ള കൃഷി അസിസ്റ്റന്റ് എക് സിക ട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയത്തിൽനിന്നും ദർഘാസ് ദിവസം 
പകൽ 12 . 30 മണിവരെ ലഭി ക്കു ന്ന താ ണ് . ദർഘാസ് 
പമാ ണങ്ങൾ ആവ ശ്യ പ്പെട്ടു കൊണ്ട് അപേ ക്ഷ കൾ 
സമർപ്പിക്കേണ്ടതും നിശ്ചിത വില്പന നികുതിയടക്കം ഈ 
ആഫീസിൽ അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ദർഘാസ് 
പതികയുടെ വില യാതൊരു കാരണവശാലും മടക്കിക്കൊടു 
ക്കുന്നതല്ല. ദർഘാസ് പത്രിക അംഗീകൃത കരാറുകാർക്ക് 
മാത്രം ലഭി ക്കു ന്നതും ആ യത് കൈമാറ്റം ചെയ്യാൻ 
പാടി ല്ലാ ത്തതാണ്. അസിസ്റ്റന്റ് എക് സി ക ട്ടീവ് 
- എഞ്ചിനീയർ (കൃഷി) എന്ന പേരിൽ അടച്ച നിശ്ചിത തുക 
യുടെ ബാങ്ക് ഡാറ്റ് നിരതദ്രവ്യമായി ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത നിരതദ്രവ്യം ഇല്ലാത്തതും താമ 
സിച്ച് ലഭിക്കുന്നതുമായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 
ദർഘാസിനൊടൊപ്പം പ്രാഥമിക കരാർ 50 രൂപ മുദ്രപത്രത്തിൽ 
നിശ്ചിത ഫോറത്തിൽ പൂരിപ്പിച്ച് സമർപ്പിക്കേ ണ്ട താ ണ്. 
പൊതുമരാമത്ത് വകുപ്പിൽ ദർഘാസുകളെ സംബന്ധിക്കുന്ന 
എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 


കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ( ഒപ്പ്) 
എഞ്ചിനീയറുടെ 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
കാര്യാലയം, വെള്ളായണി, എഞ്ചിനീയർ (കൃഷി). 
തിരുവനന്തപുരം. 


കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ( ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
പന്തളം പി . ഒ., പത്തനംതിട്ട. എഞ്ചിനീയർ (കൃഷി). 


ദർഘാസ് പരസ്യം 


ദർഘാസ്/ ലേലപ്പരസ്യം 


നമ്പർ എസ്.എസ്.എഫ്. എം .- 4/ 2009- 10 . 2009 ഡിസംബർ 11 . 


നമ്പർ എഇ ( 2)- 356/2009. 

| 2009 ഡിസംബർ 28. 
- കേരള ഗവർണ്ണർക്കു വേണ്ടി പന്തളം ഷുഗർ കെയിൻ 
സീഡ് ഫാമിൽ പ്രവർത്തിക്കുന്ന പത്ത നം തിട്ട കൃഷി 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ താഴെപ്പറയുന്ന 
(പവർത്തികൾക്ക് അംഗീകൃത കരാറുകാരിൽ നിന്നും 
മത്സര സ്വഭാ വ മു ള്ള ദ ർ ഘാ സു ക ൾ മുദ്രവച്ച ക വ റു ക 
ളിൽക്ഷണിച്ചുകൊള്ളുന്നു . കവറിന്റെ പുറത്ത് പ്രവൃത്തിയുടെ 
പേരെഴുതിയിരിക്കേണ്ടതാണ്. ദർഘാസുകൾ 2010 ജനുവരി 
മാസം 15 -ാം തീയതി പകൽ 1 മണിവരെ ഈ ആഫീസിൽ 
സ്വീകരിക്കുന്നതും അന്നേദിവസം 2 . 30 മണിക്ക് ഹാജരുള്ള 


പാലക്കാട് ജില്ലയിലെ മുതലമടയിൽ പ്രവർത്തിക്കുന്ന 
സ്റ്റേറ്റ് സീഡ് ഫാമിലെ ഉദ്ദേശം 200 ഓളം വരുന്ന മാവുകളിലെ 
2009 - 10 വർഷത്തെ വിളവെടുപ്പവകാശം ദർഘാസ്/ ലേലം വഴി 

കൈമാറുവാൻ തീരുമാനിച്ചിരിക്കുന്നു. താല്പര്യമുള്ളവർ 
27 -1- 2010 ബുധനാഴ്ച കാലത്ത്11 മണിക്ക് നടക്കുന്ന ദർഘാസിൽ 
പങ്കെടുക്കണമെന്ന് ടി ഫാം ഓഫീസർ അഭ്യർത്ഥിക്കുന്നു. 


12th JAN. 2010] 


AGRICULTURE DEPARTMENT 


നിബന്ധനകൾ 


11 . കൂടാതെ മറ്റ് സർക്കാർ ദർഘാസിനുള്ള എല്ലാ നിബന്ധന 

കളും ഇതിനും ബാധകമായിരിക്കും. 


1 ദർഘാസിൽ പങ്കെടുക്കുന്നവർ നിരതദ്രവ്യമായി സ്റ്റേറ്റ് 
ബാങ്ക് ഓഫ് ഇന്ത്യ, സിവിൽ സ്റ്റേഷൻ ബാഞ്ച് 
പാലക്കാട് മാറാവുന്ന തരത്തിൽ 5,000 രൂപ ( അയ്യായിരം 
രൂപ ) യുടെ ഡിമാന്റ് ഡാഫ്റ്റ് “കൃഷി ഓഫീസർ, 

സ്റ്റേറ്റ് സീഡ് ഫാം , മുത ല മട എന്ന പേർക്ക് 
ഓഫീസിൽ സമർപ്പി ക്കേ ണ്ട താ ണ് . നിര ത ദ വ്യം 
പണമായി സ്വീകരിക്കുന്നതല്ല. 


- 12 . മേൽ ദിവസം അവധിയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം 

ഇതേ സമയത്തും സ്ഥലത്തും ദർഘാസ് നടത്തുന്നതാ 
യിരിക്കും. 


സ്റ്റേറ്റ് സീഡ് ഫാം , 
മുതലമട. 


( ഒപ്പ്) 
അഗ്രിക്കൾച്ചറൽ ഓഫീസർ. 


ദർഘാസ്/ ലേലപ്പരസ്യം 


നമ്പർ സി 1900 / 2009 . 

2009 ഡിസംബർ 10 . 
മുണ്ടേരി വിത്തു കൃഷിത്തോട്ട ത്തിലെ ചെള്ളി പ്പൊട്ടി 
തോടി നും പാറ ക്ക ൽ തോടിനും ഇടയ്ക്കുള്ള ഭാഗം 
ഒഴികെയുള്ള കശുമാവിൻ തോട്ടം മൂന്ന് ബ്ലോക്കുകളായി തിരിച്ച് 
2009 സീസണിലെ വിളവെടുപ്പവകാശം ടെണ്ടർ/ ലേല വ്യവസ്ഥ 
യിൽ നൽകുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. 

ബ്ലോക്ക് 1 - പാറക്കൽ-പള്ളിക്കുന്ന്ഭാഗം 
ബ്ലോക്ക് 2 - മെയിൻ ബ്ലോക്ക് ( 45) 
ബ്ലോക്ക് 3 - തലപ്പാലി ഭാഗം 


നിബന്ധനകൾ 


6 . 


2. ദ ർ ഘാസ് ഫോറ ങ്ങ ൾ രൂപ 400 + 12. 5 % വി . നി . 

നിരക്കിൽ 26 - 1- 2010 - ന് ഉച്ചയ്ക്ക് 2 മണി വരെ ഫാം 
ഓഫീസിൽനിന്ന് ലഭിക്കുന്നതാണ്. സമ്പൂർണ്ണ സർക്കാർ 

സ്ഥാപനങ്ങൾ നിരതദ്രവ്യം നൽകേണ്ടതില്ല. 
3. ദർഘാസ് സമർപ്പിക്കു ന്ന വർ ഫോറ ത്തി നു ള്ളിലെ 

നിശ്ചിത സ്ഥലത്ത് മേൽപ്പറഞ്ഞ വിളവിന് മൊത്തമായി 
നൽകുവാൻ തയ്യാറുള്ള തുക അക്കത്തിലും അക്ഷര 

ത്തിലും വ്യക്തമായി എഴുതിയിരിക്കേണ്ടതാണ്. 
4. മുദ്രവച്ച ദർ ഘാ സു കൾ, നിര ത ദ വ്യ ത്തിന്റെ 
ഡാറ്റുൾപ്പെടെ ( പ്രത്യേക കവറിൽ) കൃഷിഓഫീസർ, 
സ്റ്റേറ്റ് സീഡ് ഫാം , മുതലമട എന്ന വിലാസത്തിൽ 
27 - 1 - 2010 - ന് പകൽ 10 .30 മണിക്ക് മുമ്പായി ടി 
ഓഫീസിൽ സമർപ്പിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. 
ദർഘാസിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ മേൽപ്പറഞ്ഞ 
ഡിമാന്റ് ഡാറ്റുമായി വന്ന് 27 -1-2010 - ന് പകൽ 10.30 
മണിക്കു മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. 
അതിനുശേഷം വരുന്നവരെ ലേലത്തിൽ പങ്കെടുക്കുവാൻ 
അനുവദിക്കുന്നതല്ല. 
മേൽപ്പറഞ്ഞ ദിവസം രാവിലെ 11 മണിക്ക് ദർഘാസ് 
ആരംഭിക്കുന്നതും ദർഘാസിൽ വാഗ്ദാനം ചെയ്യപ്പെടുന്ന 
ഏറ്റവും കൂടിയ തുക പ്രത്യേകം നോട്ടു ചെയ്യുന്നതുമാ 
യിരിക്കും. 
- തുടർന്ന് ദർഘാസുകൾ തുറക്കുന്നതും ഇതിൽ കൂടിയ 
തുക വാഗ്ദാനം ചെയ്യുന്ന വ്യക്തി/ സ്ഥാപനത്തിന്റെ 
പേർക്ക് ദർഘാസ് താൽക്കാലികമായി ഉറപ്പിക്കുന്നതായി 
രിക്കും. ടി വ്യക്തി/ സ്ഥാപനം മൊത്തം തുകയുടെ 
1/ 3 (മൂന്നിലൊന്ന്) ഭാഗം അപ്പോൾതന്നെ ഓഫീസിൽ 

കെട്ടിവയ്ക്കേണ്ടതാണ്. 
- താല്ക്കാലികമായി ഉറപ്പിക്കുന്ന ദർഘാസ് പാലക്കാട് 
പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെയും പാലക്കാട് ജില്ലാ 
പഞ്ചായത്തിന്റേയും അംഗീകാരത്തിന് വിധേയമായി 

സ്ഥിരപ്പെടുത്തുന്നതായിരിക്കും. 
9. ദർഘാസ് സ്ഥിര പ്പെടുത്തി അറിയിപ്പു ലഭിക്കുന്ന 

വ്യക്തി/ സ്ഥാപനം ഏഴു ദിവസത്തിനുള്ളിൽ മൊത്തം 
തുകയും അടയ്ക്കേണ്ടതും അടുത്ത ദിവസം മുതൽ 
സ്വന്തമായി വിളവെടുക്കൽ പൂർത്തിയാക്കിയിരിക്കേ 
ണ്ടതുമാണ്. പ്രസ്തുത സമയപരിധിക്കുള്ളിൽ മുഴുവൻ 
തുകയും അടയ്ക്കാത്തപക്ഷം ടിയാൻ ഇതുവരെ അടച്ച 
മുഴുവൻ തുകയും സർക്കാരിലേക്ക്കണ്ടുകെട്ടുന്നതും 
വിളവെടുപ്പവകാശം മറ്റുള്ളവർക്ക് കൈമാറുന്നതിനുള്ള 

നടപടികൾ സ്വീകരിക്കുന്നതുമായിരിക്കും. 
10 . പ്രത്യേകം കാരണമൊന്നും കൂടാതെ ഈ ദർഘാസ് റദ്ദ 

ചെയ്യുന്നതിനുള്ള അധികാരം ഫാം ഓഫീസർക്ക് 
ഉണ്ടായിരിക്കുന്നതാണ്. 


1. മൽസരസ്വഭാവമുള്ളമുദ്രവച്ച ടെണ്ടറുകൾ 28 - 1- 2010 - ന് 
പകൽ 12 മണിവരെ സ്വീകരിക്കുന്നതും അന്നുതന്നെ 
പകൽ 3 മണിക്ക് നടക്കുന്ന ലേലത്തിനുശേഷം തുറന്ന് 
പരി ശോ ധി ക്കു ന്ന തും ടെണ്ടർ / ലേല ത്തിൽ ഒരേ 
ബ്ലോക്കിനും ഏറ്റവും കൂടുതൽ തുക രേഖപ്പെടുത്തുന്ന 
വ്യക്തിയുടെ പേരിൽ ടെണ്ടർ/ ലേലം താൽക്കാലിക 
മായി ഉറപ്പിക്കുന്നതുമാണ്. 
2. ടെണ്ടർ ഫോമുകൾ 28 - 1- 2010 - ന് പകൽ 12 മണിവരെ 
ആഫീസിൽനിന്നും വിൽപ്പന നടത്തുന്നതായിരിക്കും. 
ടെണ്ടർ ഫോറത്തിന്റെ വില രൂപ 1,000 + വിൽപ്പന 
നികുതി ആയിരിക്കും. തപാലിൽ ടെണ്ടർ ഫോമുകൾ 
ആവശ്യമുള്ളവർ 1, 100 രൂപ കൃഷി ഡെപ്യൂട്ടി ഡയറക്ട 
റുടെ പേരിൽ മണിയോർഡർ അയയ്ക്കേണ്ടതാണ്. 
തപാലിൽ ഉണ്ടാകുന്ന കാലതാമസത്തിന് ഈ ഓഫീസ് 
ഉത്തരവാദിയായിരിക്കുന്നതല്ല. 


3. നിരതദ്രവ്യമായി 12,500 രൂപ 28 - 1- 2010 - ന് 3 മണിക്ക് 
മുമ്പായി അടയ്ക്കേണ്ടതാണ്. 
പൂരിപ്പിച്ച ടെണ്ടർ ഫോമു കൾ “കൃഷി ഡെപ്യൂട്ടി 
ഡയറക്ടർ, വിത്തുകൃഷിത്തോട്ടം,മുണ്ടേരി പി . ഒ., 
മലപ്പുറം ജില്ല -679 334 എന്ന വിലാസത്തിൽ സമർപ്പി 
ക്കേണ്ടതും കവറിനു പുറത്ത് നമ്പർ സി . 1900 / 2009 
പ്രകാരം കശുമാവ് തോട്ടം വിളവെടുപ്പവകാശത്തിന് 
വേണ്ടിയുള്ള ടെണ്ടർ എന്ന് നാമകരണം ചെയ്യേണ്ടതു 
മാണ്. കവറിന് പുറത്ത് ബ്ലോക്ക് നമ്പർ കൂടി കാണിക്കേണ്ട 
താ ണ്. ടെണ്ടർ ഫോറ ത്തോടൊപ്പം 50 രൂപയുടെ 
മുദ്രപ്പത്ര ത്തിൽ ടെണ്ടർ ഫോമിന്റെ അ വ സാന 
പേജിലുള്ള കരാർ എഴുതി ഒപ്പിട്ട് ഹാജരാക്കേണ്ടതാണ്. 


KERALA GAZETTE 


[PART III 


ടെണ്ടർ/ ലേലപ്പരസ്യം 


നമ്പർ സി 1300 /2009. 


2009 ഡിസംബർ 21. 


-- തളിപ്പറമ്പ് കരിംപത്തുള്ള ജില്ലാ കൃഷി ഫാമിലേക്ക് 2010 
വർഷ ത്തേക്ക് താഴെ ചേർത്തി രി ക്കുന്ന പ്രവർത്തികൾ 
ഏറ്റെടുത്ത് നടത്തുന്നതിന് ടെണ്ടർ/ ലേലം ക്ഷണിച്ചുകൊള്ളുന്നു . 


അല്ലാത്ത ടെണ്ടറുകൾ നിരസിക്കുന്നതായിരിക്കും. ലേലം 
മുഖേന വിളവെടുപ്പവകാശം നേടുന്നവരും 50 രൂപ 
മുദ്രപ്പത്രത്തിൽ പ്രാഥമിക കരാർ ഒപ്പുവയ്ക്കേണ്ടതാണ്. 
5. ടെണ്ട ർ / ലേലം ഉറപ്പിച്ച് കിട്ടുന്ന വ്യക്തി മൊത്തം 

സംഖ്യയുടെമൂന്നിൽ ഒരു ഭാഗം (1/ 3) അന്നുതന്നെ 
ഓഫീസിൽ അടയ്ക്കേണ്ടതാണ്. ബാക്കി തുക മലപ്പുറം 
പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ അംഗീകാരം ഈ 
ടെണ്ടർ/ ലേലത്തിന് ലഭിച്ചു എന്നുള്ള അറിയിപ്പ് ഈ 
ഓഫീസിൽ നിന്നും ലഭിച്ച് 15 ദിവസത്തിനുള്ളിൽ 
ബാക്കി മുഴു വൻ സംഖ്യയും അടച്ചതിനു ശേഷമേ 
വിളവെടുക്കാൻ അനുവദിക്കുകയുള്ളൂ. 


കമ പ്രവർത്തിയുടെ പേര് 

നിരതദ്രവ്യം 
- നമ്പർ 

- രൂപ 
ഫാമിലെ ഒരു ലക്ഷം കശുമാവ് തൈകൾ 5,000 
ഗ്രാന്റ്ചെയ്ത്തുടർ സംരക്ഷണ പ്രവർത്തികൾ 
നടത്തി വിൽപ്പനക്ക് തയ്യാറാക്കി നൽകൽ 
ഫാമിലെ 25000 മാവ് തൈകളിൽ ഗ്രാഫ്റ്റ് 3,000 
ചെയ്ത് തുടർ സംരക്ഷണ പ്രവർത്തികൾ നടത്തി 
വിൽപ്പനക്ക് തയ്യാറാക്കി നൽകൽ 


6. ടെണ്ടറിൽ ഓരോ ബ്ലോക്കിന്റേയും നിരക്ക് പ്രത്യേകം 
(പ്രത്യേകം അക്കത്തിലും അക്ഷരത്തിലും രേഖപ്പെടു 
ത്തേണ്ടതാണ്. 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 150 + വാറ്റ്. 

ടെണ്ടർ/ ലേല തീയതിയും സമയവും ക്രമനമ്പർ 1 - ന് 
28 -1- 2010 രാവിലെ 11 മണി, ക്രമനമ്പർ 2 - ന് 28 -1- 2010 രാവിലെ 
11. 30 മണി. 


- ടെണ്ടർ/ ലേല ദിവസം സർക്കാർ അവധി പ്രഖ്യാപിക്കുന്ന 
പക്ഷം തൊട്ടടുത്ത പ്രവർത്തി ദിവസം ടെണ്ടർ / ലേലം 
നടത്തുന്നതായിരിക്കും. 


8 . നിലവിലുള്ള സർക്കാർ ടെണ്ടർ/ ലേല വ്യവസ്ഥകൾ 

ഈ ടെണ്ടർ/ ലേലത്തിനും ബാധകമായിരിക്കും. 


ഉദ്ദേശ നിരക്ക് ഒരെണ്ണത്തിന് - കമനമ്പർ 1- ന് 5 രൂപ. 
ക്രമനമ്പർ 2 - ന് 7 രൂപ. 

പങ്കെടുക്കാ നാ ഗ്ര ഹിക്കു ന്ന വർ മുദ്രവച്ച ടെണ്ടറുകൾ 
നിരതദ്രവ്യം സഹിതം അതാത് ടെണ്ടറിന് അരമണിക്കൂർ 
മുൻപേ ഫാം സൂപ്രണ്ടിന് സമർപ്പിക്കേണ്ടതാണ്. ടെണ്ടർ 
ഫാറം 28- 1-2010 രാവിലെ 10. 30 മണിവരെയുള്ള ഏത് പ്രവർത്തി 
- ദിവസവും ഫാമിൽ നിന്ന് വാങ്ങാവുന്നതാണ്. വിശദവിവര 
ങ്ങൾക്ക് കരിംപത്തുളള ഫാം ഓഫീസുമായി ബന്ധപ്പെടുക. 


9. പ്രത്യേകിച്ച് യാതൊരു കാരണവും കൂടാതെ ടെണ്ടർ/ 

ലേലം ഒറ്റയ് ക്കോ കൂട്ടായോ റദ്ദാക്കു വാനോ 
നിര സി ക്കു വാനോ ഉള്ള അ ധി കാരം ഡ പട്ടി 
ഡയറക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. 


ജില്ലാ കൃഷി ഫാം , 
തളിപ്പറമ്പ്, കരിംപം , 
കണ്ണൂർ. 


പ്രത്യേക നിബന്ധനകൾ 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


1. ഡപ്യൂട്ടി ഡയറക്ടറുടേയോ അദ്ദേഹം അധികാരപ്പെടു 

ത്തുന്ന ഉദ്യോഗസ്ഥന്റേയോ അനുവാദത്തോടുകൂടി 
മാത്രമേ വിളവെടുപ്പ് നട ത്തു വാനും കശു വണ്ടി 
പുറത്തേക്ക് കൊണ്ടുപോകുവാനും അനുവദിക്കുകയുള്ളൂ. 


ദർഘാസ്/ ലേലപ്പരസ്യം 


2. ടെണ്ടർ/ ലേലം ഉറപ്പിച്ച വ്യക്തികൾ സ്വന്തം ഉത്തരവാദി 
ത്വത്തിലും ചെലവിലും വിളവ് സൂക്ഷിക്കുവാൻ അതാത് 
ബ്ലോക്കുകളിൽ കാവൽ ഏർപ്പെടുത്തേണ്ടതും കാവലിൽ 
ഏർപ്പെട്ടവരുടെ തിരിച്ചറിയൽ രേഖകൾ ഓഫീസിൽ 
മുൻകൂട്ടി ഹാജരാക്കേണ്ടതും പാസ് വാങ്ങേണ്ടതുമാണ്. 
മറ്റു ബ്ലോക്കുകളിൽ കയറി വിളവെടുത്താൽ നഷ്ടം 
ഈടാക്കുന്നതുമായിരിക്കും. 
- വിള വെടു ക്കു മ്പോൾ ഫാമിലെ വൃക്ഷങ്ങൾക്കോ 
വിളകൾക്കോ ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് ടെണ്ടർ/ ലേല 
വ്യക്തികൾ ഉത്തരവാദികളായിരിക്കും. 
4. കൂടുതൽ വിവരങ്ങൾ എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും 

ഈ ഫാമിൽനിന്ന് അറിയാവുന്നതാണ്. 


നമ്പർ സി . ഡി . 446 / 2009. 

2009 ഡിസംബർ 10. 
- കാസറഗോഡ് ജില്ലയിലെ ആദൂർ, ഗാളിമുഖ കശുമാവ് 
- സന്തതി തോട്ടങ്ങളിലെ താഴെ പറയുന്ന പ്ലോട്ടുകളൊഴിച്ച് 
മറ്റുള്ളവയിൽനിന്നും 2010 ജനുവരി 25 മുതൽ ജൂൺ 15 വരെ 
യുള്ള കാലയളവിൽ കശുവണ്ടി വിളവെടുക്കുന്ന തിനുള്ള 
അവകാശം ലഭിക്കുന്നതിനുവേണ്ടിമുദ്രവെച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 
അടങ്കൽതുക: 

ആദൂർ 4,20,000 രൂപ 

ഗാളിമുഖ 4, 33,000 രൂപ 
നിരതദ്രവ്യം: 

ആദൂർ - 4,200 രൂപ 
ഗാളി മു ഖ - 4 , 400 രൂപ (തുക കാസറഗോഡ് 
എസ്. ബി . ടി . യിൽ മാറാവുന്ന ഡി . ഡി .) 


വിത്തുകൃഷിത്തോട്ടം, 
മുണ്ടേരി, മലപ്പുറം. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 1,500 + വാറ്റ്. 
സ്ഥലം- കശുമാവ് വികസന ഓഫീസ്, കുണ്ടാർ. 


12th JAN. 2010] 


AGRICULTURE DEPARTMENT 


ഒഴിവാക്കിയ പ്ലോട്ടുകൾ: 

ആദൂർ സയോൺ ബാങ്ക് 
ഗാളിമുഖ സയോൺ ബാങ്ക് 


ദർഘാസ് ദർഘാസ് ദർഘാസ് 
ലഭിക്കുന്ന സ്വീകരിക്കുന്ന തുറക്കുന്ന 
തീയതിയും തീയതിയും തീയതിയും 
സമയവും സമയവും സമയവും 


റിമാർക് 


18 - 1 - 2010 , 
5 മണി 


19 - 1 - 2010 , 
12 മണി 


22 - 1- 2010 , 
5 മണി 


23 - 1 - 2010, 
12 മണി 


19 - 1- 2010 , ആദ്യ ലേലം 
3 മണി 
23 - 1- 2010 , ആവശ്യമെങ്കിൽ 
3 മണി പുനർ ലേലം 
28 -1- 2010 , ആവശ്യമെങ്കിൽ 
- 3 മണി പുനർ ലേലം 


മൂന്നിലൊന്ന് തുക അടയ്ക്കേണ്ടതാണ്. ലേലം സ്ഥിരപ്പെടുത്തി 
യാൽ ഏഴു ദിവസത്തിനകം ബാക്കി തുകയും നികുതിയും 
അടയ്ക്കേണ്ടതാണ്. അതോടൊപ്പം 5 % തുക സെക്യൂരിറ്റി 
ഡിപ്പോ സിറ്റ് അടച്ച രസീതി ഹാജ രാ ക്കേ ണ്ട താ ണ് . 
ലേലം കൊണ്ടയാൾ സ്വന്തം ഉത്തരവാദിത്വത്തിൽ വിളവുകൾക്ക് 
കാവൽ ഏർപ്പെടുത്താവുന്നതാണ്. പ്രവർത്തി ദിവസങ്ങളിൽ 
രാവിലെ 8 .30 മണി മുതൽ വൈകുന്നേരം 4.30 മണിവരെ 
യാണ് സ്വന്തം ചെല വിൽ ആദായം എടുക്കേ ണ്ട ത് . 
ബന്ധപ്പെട്ട കൃഷി ഓഫീസറുടെ അനുമതിയോടുകൂടി മാത്രമേ 
ശേഖ രിച്ച കശു വണ്ടി തോട്ട ത്തിൽ നിന്നും പുറത്ത് 
കൊണ്ടുപോകാവു . വിളവെടുപ്പിൽ നിന്നും ഒഴിവാക്കപ്പെട്ട 
പ്ലോട്ടുകളിൽ പ്രവേശിക്കുന്നതും വിളവെടുക്കുന്നതും അനുവദ 
നീയമല്ല . അംഗീകരിക്കപ്പെട്ട ലേലക്കാരൻ അന്തിമമായി 50 
രൂപ മുദ്രപ്പത്രത്തിൽ സമ്മതപത്രം പൂരിപ്പിച്ച് നൽകേണ്ടതാണ്. 
ലേലം/ദർഘാസ് കാരണമറിയാതെ റദ്ദാക്കുന്നതിനോ മാറ്റി 
വെക്കുന്നതിനോ ഉള്ള അധികാരം താഴെ ഒപ്പിട്ട ആളിൽ 
നിക്ഷിപ്തമാണ്. പരസ്യപ്പെടുത്തിയ തീയതി അവധിയായാൽ 
തൊട്ടടുത്ത പ്രവർത്തി ദിവസം ലേലം/ദർഘാസ് നടത്തുന്നതാ 
യിരിക്കും. ഫാമിലെ മരങ്ങൾക്ക് നാശനഷ്ടമുണ്ടാകാത്ത 
- വിധത്തിലായിരിക്കണം കശുവണ്ടി ശേഖരിക്കേണ്ടത്. നാശനഷ്ടം 
സംഭവിക്കുകയാണെങ്കിൽ ലേലം കൊണ്ടയാളിൽനിന്നും നഷ്ട 
പരിഹാരം ഈടാക്കുന്ന താ ണ്. മറ്റു സർക്കാർ ദർഘാസു 
കൾക്കുള്ള നിബന്ധനകൾ ഇതിനും ബാധകമാണ്. 


27 - 1 - 2010 , 
5 മണി 


28 - 1 - 2010 , 
12 മണി 


നിബന്ധനകൾ 


- ദർഘാസ് തുറക്കുന്നതിനുമുമ്പ് പരസ്യലേലം ഉണ്ടായിരി 
ക്കുന്നതാണ്. ദർഘാസ് സമർപ്പിച്ചവർക്ക് മാത്രമേ ലേലത്തിൽ 
പങ്കെടുക്കുവാൻ കഴിയൂ . ആദൂർ/ ഗാളിമുഖ തോട്ടങ്ങൾക്ക് 
വെവ്വേറെ വിലകളാണ് രേഖപ്പെടുത്തേണ്ടത്. ഏതെങ്കിലും ഒരു 
തോട്ടത്തിന് ദർഘാസ് സമർപ്പിച്ചാലും സ്വീകാ ര്യ മാ ണ് . 
ദർഘാസ് ഫോറത്തോടൊപ്പം 50 രൂപയുടെമുദ്രപ്പത്രത്തിൽ 
സമ്മതപത്രം സമർപ്പിക്കേണ്ടതാണ്. ഉയർന്ന വില രേഖപ്പെടു 
ത്തുന്നയാളുടെ ലേലം താൽക്കാലികമായി അംഗീകരിച്ചാലുടൻ 


കശുമാവ് വികസന ഓഫീസ്, 

( ഒപ്പ്) 
കാസറഗോഡ്- 671 543 . കാഷ ഡവലപ്പ്മെന്റ്ഓഫീസർ. 


Gaz . No.2 /2010 /DTP (Agriculture ). 


